O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


National Employment Service Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


99 


ശരിയായ കരിയർ തിരഞ്ഞെടുക്കുന്നതിന് 

കരിയർ ജാലകം 


ഒരു രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്കും അഭി വൃദ്ധിക്കും പിൻബലം 
നൽകുന്നതിൽ പ്രഥമസ്ഥാനം വിദ്യാഭ്യാസത്തിനാണ് . ഏതൊരു വ്യക്തിയുടെയും മഹത്തായ ഒരു കരിയർ 
ആരംഭിക്കു ന്നത് ഗുണകരമായ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് . അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന 
സാങ്കേതികവിദ്യകൾ കരിയർ മേഖലയിലാകെ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു മുന്നേറുകയാണ് . അതിനാൽ 
തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് ഇന്നിന്റെ ഏറ്റവും വലിയ 
ആവശ്യകതയാണ് . മാറിവരുന്ന തൊഴിൽ മേഖലയ്ക്കനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ദിശാബോധം 
നൽകി , അവരുടെ അഭിരുചിയ്ക്ക് നു സരിച്ച് ശരിയായ കരിയർ പടുത്തുയർത്തുന്നതിനാവശ്യ മായ 
കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള വഴികാട്ടിയായി കരിയർ ജാലകം ലഘുലേഖ വർത്തിക്കുന്നു . 

എസ് . എസ് . എൽ . സി . , പ്ലസ് ടു , ബിരുദ തലങ്ങളിലെ പഠന ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസ 
കോഴ്സുകൾ , ലഭ്യമായ തൊഴിലവസരങ്ങൾ എന്നിവ സംബന്ധിച്ച് ഈ ലഘുലേഖയിൽ പ്രതിപാദിക്കുന്നു . 
പ്ലസ് ടു തല ത്തിൽ സയൻസ് , കോമേഴ്സ് , ഹ മാ നിറ്റീസ് എന്നീ മൂന്നു വിഭാ ഗ ങ്ങ ളിലും 
ബിരുദ തലത്തിൽ ബി . എ . / ബി . കോം . , ബി . എസ് . സി . എന്നീ രണ്ടു വിഭാഗങ്ങളിലും കരിയർ ജാലകം 
ലഘുലേഖ ലഭ്യമാണ് . ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് 
അറിവ് പകരുന്ന ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ലഘുലേഖ ലഭ്യമാണ് . 
ഈ ലഘുലേഖ സൗജന്യമായി നാഷണൽ എംപ്ലോയ്മെന്റ് സർവ്വീസ് വകുപ്പിന് കീഴിലുള്ള ജില്ലാ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലും യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ & ഗൈഡൻസ് 
ബ്യൂറോകളിലും കരിയർ ഡെവലപ്മെന്റ് സെന്ററുകളിലും ലഭ്യമാണ് . 


പത്താം ക്ലാസ്സിനുശേഷം പഠിക്കാവുന്ന 

വിവിധ കോഴ്സുകൾ 


1. ഹയർ സെക്കന്ററി എഡ്യൂക്കേഷൻ 

( a ) സയൻസ് ഗ്രൂപ്പ് ( +1 , +2 ) 
( b ) കോമേഴ്സ് ഗ്രൂപ്പ് ( +1 , +2 ) 

( c ) ഹുമാനിറ്റീസ് ഗ്രൂപ്പ് ( +1 , +2 ) 
2. സാങ്കേതിക വിദ്യാഭ്യാസം ( പോളിടെക്നിക് ഡിപ്ലോമകൾ ) 


3. വ്യാവസായിക പരിശീലനം ( ITI കോഴ്സുകൾ ) 


. 


4. ഹോസ്പിറ്റാലിറ്റി 


5. വിനോദ സഞ്ചാരം 


6 . 


സഹകരണ പഠനം 


1 , സെക്രട്ടേറിയൽ പ്രാക്ടീസ് 


8. ഫാഷൻ ടെക്നോളജി 


9. ആയുർവേദ , ഹോമിയോ ഫാർമസി 


10. ലൈബ്രറി സയൻസ് 


11. ടൈപ്പ് റൈറ്റിങ് 


12. സ്റ്റെനോഗ്രാഫി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


100 


KERALA GAZETTE 


Part III 


13 , സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ 


( a ) എത്തിക്കൽ ഹാക്കിങ് 


( b ) വെബ് ഡിസൈനിങ് 


( c ) ഗ്രാഫിക് ഡിസൈനിങ് 


( d ) ആപ്പ് ഡെവലപ്മെന്റ് 


14. ഡിപ്ലോമ ഇൻ വൊക്കേഷൻ 


( a ) ഓട്ടോമൊബൈൽ 


( b ) അഗ്രിക്കൾച്ചർ 


( c ) ഫുഡ് പ്രോസസിംഗ് 


( d ) റീട്ടെയിൽ മാനേജ്മെന്റ് 
15. വൊക്കേഷണൽ ഹയർ സെക്കന്ററി കോഴ്സുകൾ 
16. സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ കോഴ് 


17. കംപ്യൂട്ടർ കോഴ്സ് 


18 . 


ഭാഷാ പഠനം 


പ്ലസുവിനുശേഷം പഠിക്കാവുന്ന 

കോഴ്സുകൾ 


1. ബിരുദ പഠനം ( ബി . എ . , ബി.കോം . , ബി . എസ് . സി . , 


ബി . സി . എ . , ബി . ബി . എ . , B.Voc . ) 


. 


2. പ്രൊഫഷണൽ ബിരുദ പഠനം ( ബി . എ . എൽ . എൽ . ബി . , ബി.കോം . എൽ . എൽ . ബി . , മെഡിസിൻ , 

എഞ്ചിനീയറിംഗ് , അഗ്രിക്കൾച്ചർ , ലൈബ്രറി സയൻസ് ) 


3. ട്രാവൽ & ടൂറിസം 


4. ഇന്റഗ്രേറ്റഡ് / Dual പഠനം ( ബി.എസ്.സി. / എം.എസ്.സി. , 


എം.എസ്.സി. പി . എച്ച് . ഡി . ) 


5. പാരാ മെഡിക്കൽ ബിരുദ ഡിപ്ലോമ കോഴ്സുകൾ ( ബി.ഫാം . , നഴ്സിംഗ് തുടങ്ങിയവ ) 


കോഴ്സു ക ൾ , ഡിസെ നർ , 


6. മറ്റ് ഡിപ്ലോമ കോഴ്സു ക ൾ ( ജേർണ ലി സം , മീഡിയ 
മാസ്സ് കമ്മ്യൂണിക്കേഷൻ , ഫിലിം ടെലിവിഷൻ കോഴ്സുകൾ ) 


7. പ്രതിരോധം ( നേവി , ആർമി , ഫയർഫോഴ്സ് ) 


8. സി . എ . ഐ.സി.ഡബ്ല . എ . കോഴ്സുകൾ , കമ്പനി സെക്രട്ടറി 


9 , കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾ 


10. വിദേശ ഭാഷാ പഠനം 


11. കാബിൻകൂ , എയർഹോസ്റ്റസ് 


12. ബി . എഫ് . എ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


101 


ബി . എ . ബി . കോം . ബി . എസ് . സി . - ക്ക് ശേഷം 

പഠിക്കാവുന്ന കോഴ്സുകൾ 


1. ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ( MA , M.Com . 


M.Sc. , MCA , M.Voc . , M.Ed. , M.Phil . ) 


2. നിയമ പഠനം 


3. ബി . എഡ് . 
4. പി . ജി . ഡിപ്ലോമ in 

( a ) Management 
( b ) Computer Application 


( c ) Hotel Management 


( d ) Digital Marketing 


( e ) International Business 


( f ) Human Resource Management 


( g ) Banking & Finance 


( h ) Software Engineering 


( i ) Machine Learning 


( i ) Mobile App Development 


( k ) Public Policy & Management 


( 1 ) Disaster Management 


5. M.LISc . ( ലൈബ്രറി സയൻസ് ) 


6. MBA 


M.Tech . , ME ) 


7 , പാഫഷണൽ കോഴ്സുകൾ ( എം , ഡി.- മെഡിസിൻ , 
8. Tally 
9. Business Accounting & Taxation 


10. എം . എഫ് . എ . 


നാഷണൽ എംപ്ലോയ്മെന്റ് 
സർവ്വീസസ് ഡയറക്ടറേറ്റ് , 
തിരുവനന്തപുരം . 


( ഒപ്പ് ) 
ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:53:49 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


